| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


.Minnamin,Tesnin 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


16th August 2011 

2011 ആഗസ്റ്റ് 16 
25th Sravana 1933 
1933 ശ്രാവണം 25 


1 അത് . 


No . 

- | 33 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


മ്യൂസിയവും മൃഗശാലയും വകുപ്പ് 


ദർഘാസ് പരസ്യം 


നമ്പർ എം .ഇസഡ് ( ഇ ) - 7785 ( a ) / 2010 . 


2011 ജൂ 


ലൈ 27. 


തിരു വന ന്ത പുരംമ്യൂസിയം മൃഗ ശാലാ വകു പ്പിന്റെ 
ആവശ്യത്തിലേക്കായി രാജാരവി വർമ്മ ചിത്രങ്ങളുടെ കളർ 
പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്യാൻ താൽപര്യമുള്ളതും സമാന 
ജോലി ചെയ്ത് പരിചയമുള്ളതുമായ അംഗീകൃത പ്രിന്റിംഗ് 
സ്ഥാപനങ്ങളിൽനിന്നും സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളു ന്നു . പ്രിന്റിംഗ് സംബന്ധിച്ച വിവ രണം ചുവടെ 
ചേർക്കുന്നു : 


2. ചെറിയ പോസ്റ്റർ പ്രിന്റുകൾ 
( എ ) ശകുന്തള 1000 എണ്ണം ( വലിപ്പം 38 സെ . മീ . x 

61 സെ . മീ . പേപ്പർ 170 GSM matt ). 
( ബി) ഹംസദമയന്തി- 1000 എണ്ണം( വലിപ്പം 38 സെ . മീ. x 

-- 61 സെ . മീ . പേപ്പർ 170 GSM matt). 
( സി) മിൽക്ക് മെയിഡ് 1000 എണ്ണം( വലിപ്പം 38 സെ . മീ . x 

-- 61 സെ . മീ . പേപ്പർ 170 GSM matt). 
( ഡി ) മോഹിനി രുഗ്മാംഗദ - 1000 എണ്ണം ( വലിപ്പം 38 

സെ . മീ . x 61 സെ . മീ. പേപ്പർ 170 GSM matt ). 


1. വലിയ പോസ്റ്റർ പ്രിന്റുകൾ 


( എ ) ശകുന്തള 2000 എണ്ണം ( വലിപ്പം 40 സെ . മീ . x 

- 73.5 സെ . മീ. പേപ്പർ 170 GSM) matt. 
( ബി ) മിൽക്ക് മെയിഡ് - 2000 എണ്ണം( വലിപ്പം 40 സെ . മീ. x 

71 സെ . മീ . പേപ്പർ 170 GSM) matt . 


കളർ പോസ്റ്ററുകൾ മ്യൂസിയം മൃഗശാലയിലെ പ്ലാനിംഗ് 
ഓഫീസറുടെ പക്കലുള്ളത് ഓഫീസ് സമയത്ത്പരിശോധനയ്ക്ക് 
ലഭ്യമാക്കുന്നതാണ്. ഇവ പ്രിന്റ് ചെയ്യുന്നതിനാവശ്യമായ ബ്ലാക്ക് 


സ്ഥാപനങ്ങളിൽനിന്നും സീൽ വച്ച് ദർഘാസുകൾ ക്ഷണിച്ചു . 

കൊ ള ളു ന്നു . പ്രിന്റിംഗ് സംബന്ധിച്ച വിവ രണം ചുവടെ 
ചേർക്കുന്നു. 


പിക്ചർ കാർഡുകൾ 


ആന്റ് വൈറ്റ് പ്ലേറ്റുകൾ, കളർ പ്ലേറ്റുകൾ എന്നിവയുടെ 
ഫോട്ടോഗ്രാഫ്/ ടാൻസാരൻസി എന്നിവ കരാറുകാരന്റെ 
ചെലവിൽ എടുക്കേണ്ടതാണ്. ടെണ്ടറുകൾ സീലു ചെയ്ത 
കവറിൽ സമർപ്പിക്കേണ്ടതും കവറിനുപുറത്ത് “രാജാരവിവർമ്മ 
ചിത്രങ്ങളുടെ കളർ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴു തി രി രി ക്കേ ണ്ട തു മാ ണ്. ടെണ്ടർ 

ഫോമുകൾ 16 - 8- 2011 മുതൽ 19 - 8 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാ സു കൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 20- 8 -2011 ഉച്ചയ്ക്ക് 1 മണിവ 
രെയാണ്. ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ 
വകുപ്പ്, തിരു വ ന ന്ത പുരം- 695 033 എന്ന വിലാ സ ത്തിൽ 
ആയി രി ക്കണം അയയക്കേ ണ്ട ത് . താമ സിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അവ 


( എ ) ഹംസദമയന്തി - 2000 എണ്ണം( വലിപ്പം 18 സെ . മീ . x 

12 സെ . മീ . പേപ്പർ 300 GSM matt). 


-- സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരു 


സാന്നിദ്ധ്യത്തിൽ ഡയറക്ടറുടെ ഓഫീസിൽ വച്ച് അന്നേ 
ദിവസം 3.30- ന് തുറക്കുന്നതാണ്. 


- ടെണ്ടറിൽ പങ്കെടുക്കുന്നതിന് താൽപര്യമുള്ളവർ ടെണ്ടർ 
ഫോമുകൾ ലഭിക്കുന്നതിനാവശ്യമായ അപേക്ഷ മ്യൂസിയം 
മൃഗശാലാ വകുപ്പ് ഡയറക്ടറുടെ പേരിൽ നൽകേണ്ടതാണ്. 
ടെണ്ടറിനോടൊപ്പം പ്രിന്റിംഗ് പേപ്പറിന്റെ സാമ്പിളും ഉണ്ടായിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ സമർപ്പിക്കുന്നതിനാവശ്യമായ 
ടെണ്ടർ ഫോമുകൾ 400 + 4 % വാറ്റ് അടച്ച് വാങ്ങേണ്ടതാണ്. 
ഈ തുക യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
ടെണ്ടർ ഫോം കൈമാറ്റം ചെയ്യാവുന്നതല്ല . ടെണ്ടർ ഫോമിന്റെ 
വിലയായി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് ഇവ സ്വീകരിക്കുന്നതല്ല . 
കൂടാതെ ടെണ്ടർ ഫോം വി . പി. പി . ആയി അയയ്ക്കുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോം ആവശ്യമുള്ളവർ ഓരോ കോപ്പിക്കും 
200 + 4 % വാറ്റ് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ടെണ്ടറി 
നോടൊപ്പം ക്വാട്ട് ചെയ്ത തുകയുടെ 1 % നിരതദ്രവ്യമായി 
ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി 
സമർപ്പിക്കേണ്ടതാണ്. ഇത്തരം ജോലികൾ ചെയ്ത്മുൻപരിചയം 
ഉണ്ടെങ്കിൽ അവ ഉൾക്കൊള്ളുന്ന വിശദ വിവരം ടെണ്ടറിനോ 
ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


( ബി) ശകുന്തള - 2000 എണ്ണം ( വലിപ്പം 18 സെ . മീ . x 

12 സെ . മീ . പേപ്പർ 300 GSM matt). 
( സി) മിൽക്ക് മെയിഡ് 2000 എണ്ണം( വലിപ്പം 18 സെ . മീ. x 

12 സെ . മീ. പേപ്പർ 300 GSM matt ). 
( ഡി ) ദ്രൗപതിയും സിംഹികയും 2000 എണ്ണം ( വലിപ്പം 

18 സെ . മീ. x 12 സെ . മീ . പേപ്പർ 300 GSM matt ). 
- ( ഇ ) രാവണ കാരിയിംഗ് സീത - 2000 എണ്ണം ( വലിപ്പം 

- 18 സെ . മീ. x 12 സെ . മീ . പേപ്പർ 300 GSM matt) 
(എഫ്) രാമൻ വില്ലൊടിക്കുന്നു - 2000 എണ്ണം ( വലിപ്പം 

18 സെ . മീ . x 12 സെ . മീ . പേപ്പർ 300 GSM matt ). 
( ജി) ജിപ്സികൾ 2000 എണ്ണം ( വലിപ്പം 18 സെ . മീ . x 

12 സെ . മീ . പേപ്പർ 300 GSM matt ). 
(എച്ച്) ജൂഡിത്ത്- 2000 എണ്ണം ( വലിപ്പം 18 സെ . മീ . x 

- 12 സെ . മീ . പേപ്പർ 300 GSM matt). 
പിക്ചർ കാർഡുകൾ മ്യൂസിയം മൃഗശാലയിലെ പ്ലാനിംഗ് 
ഓഫീസറുടെ പക്കലുള്ളത് ഓഫീസ് സമയത്ത് പരിശോധനയ്ക്ക് 
ലഭ്യമാക്കുന്നതാണ്. ഇവ പ്രിന്റ് ചെയ്യുന്നതിനാവശ്യമായ ബ്ലാക്ക് 
ആന്റ് വൈറ്റ് പ്ലേറ്റുകൾ, കളർ പ്ലേറ്റുകൾ എന്നിവയുടെ 
ഫോട്ടോഗ്രാഫ്/ ട്രാൻസ്പാരൻസി എന്നിവ കരാറുകാരന്റെ 
ചെലവിൽ എടുക്കേണ്ടതാണ്. 


ടെണ്ടറിനോടൊപ്പം ആവശ്യമായ രേഖകളോ മതിയായ 
ഇ . എം . ഡി. യോ ഇല്ലാത്തവ, ഏറ്റവും കുറഞ്ഞ നിരക്ക് ക്വാട്ട് 
ചെയ്തതാണെങ്കിൽ പോലും നിരസിക്കുന്നതാണ്. ടെണ്ടറുകൾ 
യാതൊരു കാരണവും കൂടാതെ നിര സിക്കു വാനും മാറ്റി 
വയ്ക്കുവാനുമുള്ള അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം 
മ്യൂസിയം മൃഗശാലാ ഡയറക്ടറേറ്റിൽ നിന്നും പ്രവൃത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


ടെണ്ടറുകൾ സീലു ചെയ്ത കവറിൽ സമർപ്പിക്കേണ്ടതും, 
കവറിനു പുറത്ത് “രാജാരവി വർമ്മ ചിത്രങ്ങളുടെ പിക്ചർ 
കാർഡുകൾ പ്രിന്റ് ചെയ്യു ന്ന തിനുള്ള ദർഘാസ്” എന്ന് 
എഴുതിയിരിക്കേണ്ടതുമാണ്. ടെൻഡർ ഫോമുകൾ 16 - 8- 2011 
മുതൽ 19 - 8 - 2011 ഉച്ചയ്ക്ക് 1 മണിവരെ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 20 - 8- 2011 ഉച്ചയ്ക്ക് 1 മണിവരെയാണ്. ദർഘാസുകൾ 
ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, തിരുവനന്തപുരം 
എന്ന വിലാസത്തിൽ ആയിരിക്കണം അയക്കേണ്ടത്. താമസിച്ച് 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
അവ സമർപ്പിച്ച വ രു ടേയോ അവർ ചുമ ത ല പ്പെടു ത്തുന്ന 
വരുടേയോ സാന്നിദ്ധ്യത്തിൽ ഡയറക്ടറുടെ ഓഫീസിൽവച്ച് 
അന്നേദിവസം 3. 30- ന് തുറക്കുന്നതാണ്. 


- ( 2) 


നമ്പർ എം .ഇസഡ്( ഇ ) - 7785(b )/ 2006. 


2010 ആഗസ്റ്റ് 3. 


- ടെണ്ടറിൽ പങ്കെടുക്കുന്നതിന് താൽപര്യമുള്ളവർ ടെണ്ടർ 
ഫോമുകൾ ലഭിക്കുന്നതിനാവശ്യമായ അപേക്ഷ മ്യൂസിയം 
മൃഗശാലാ വകുപ്പ് ഡയറക്ടറുടെ പേരിൽ നൽകേണ്ടതാണ്. 
ടെണ്ടറിനോടൊപ്പം പ്രിന്റിംഗ് പേപ്പറിന്റെ സാമ്പിളും ഉണ്ടായിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ സമർപ്പിക്കുന്നതിനാവശ്യമായ 
ടെണ്ടർ ഫോമുകൾ 300 + 4 % വാറ്റും അടച്ച് വാങ്ങേണ്ടതാണ്. 
ഈ തുക യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാവുന്നതല്ല. ടെണ്ടർ ഫോറത്തിന്റെ 
വിലയായി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് ഇവ സ്വീകരിക്കുന്നതല്ല. 


തിരു വന ന്ത പുരം മ്യൂസിയം മൃഗ ശാലാ വകു പ്പിന്റെ 
ആവശ്യത്തിലേക്കായി രാജാരവിവർമ്മ ചിത്രങ്ങളുടെ പിക്ചർ 
കാർഡുകൾ പ്രിന്റ് ചെയ്യാൻ താൽപര്യമുള്ളതും സമാന 
ജോലി ചെയ്ത് പരിചയമുള്ളതുമായ അംഗീകൃത പ്രിന്റിംഗ് 


കൂടാതെ ടെണ്ടർ ഫോറം വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ ഓരോ കോപ്പിക്കും 
150 + 4 % വാറ്റും അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ടെണ്ടറിനോ 
ടൊപ്പം ക്വാട്ട് ചെയ്ത തുകയുടെ 1 % നിര ത ദ വ്യ മായി 
ഡയറക്ടറുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി 


- സമർപ്പിക്കേ ണ്ട താ ണ്. ഇത്തരം ജോലികൾ ചെയ്ത് 
മുൻപരിചയം ഉണ്ടെങ്കിൽ അവ ഉൾക്കൊള്ളുന്ന വിശദ വിവരം 
ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


- ടെണ്ടറിനോടൊപ്പം ആവശ്യമായ രേഖകളോ, മതിയായ 
ഇ . എം . ഡി . യോ ഇല്ലാത്തവ, ഏറ്റവും കുറഞ്ഞ നിരക്ക് ക്വാട്ട് 
ചെയ്തതാണെങ്കിൽ പോലും നിരസിക്കുന്നതാണ്. ടെണ്ടറുകൾ 
യാതൊരു കാര ണവും കൂടാതെ നിര സി ക്കാനും 
മാറ്റി വയ് ക്കാ നു മുള്ള അധികാരം ഡ യ റ ക് ട റിൽ 
നിക്ഷിപ്തമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലാ ഡയറക്ടറേറ്റിൽനിന്നും 
പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


മ്യൂസിയം മൃഗശാലാ ഡയറക്ടറുടെ 
കാര്യാലയം, തിരുവനന്തപുരം. 


(ഒപ്പ്) 
ഡയറക്ടർ 
( ഇൻ- ചാർജ്ജ്). 


